| Reg . No. രജി. നമ്പർ 
KL / TV ( N )/12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


- 


I 


GOVERN 


കേരള 


- വിക 


സർക്കാ 


RNMENT 
OF 


മ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


29th March 2011 
- 2011 മാർച്ച് 29 
8th Chaithra 1933 
1933 ചൈത്രം 8 


) 13 


വാല്യം 56 


നമ്പർ 


PART III 
Police Department 


പുനർ ലേല പരസ്യം 


നമ്പർ ഡി - 2 ( എ ) 4907 / 09. 

2011 മാർച്ച് 10. 
കോഴിക്കോട്റൂറൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതായികണ്ടുകെട്ടിയതും ഇതുവരെയും അവകാ 
ശികൾഎത്താത്തതുമായ വിവിധതരം വാഹനങ്ങൾതാഴെ കാണിച്ചിരിക്കുന്ന ദിവസങ്ങളിലും സ്ഥലത്തും വെച്ച്പരസ്യമായി പുനർ 
ലേലം ചെയ്ത്വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു . 

പട്ടിക 


കമ - പോലീസ് സ്റ്റേഷൻ വാഹനത്തിന്റെ നമ്പരും തരവും 


ലേലം ചെയ്യുന്ന സ്ഥലം 


ലേല തീയതി 


നസ 


- ( 5 ) 


- 1 


വടകര 


വടകര പോലീസ് സ്റ്റേഷൻ പരിസരം 


18 - 4- 2011 


KL 11 F 6449 - കാർ 
KL 11 B -607 - സ്കൂട്ടർ 
KL 11 F 563 - ഓട്ടോറിക്ഷ 
KRZ4146 - 
KL 11 E 5810 - , 


എടച്ചേരി 


KL 11 A1957 - ഓട്ടോറിക്ഷ 


നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിസരം 


19 - 4 - 2011 


നാദാപുരം 


KL 11Q3309 - ഓട്ടോറിക്ഷ 
KL 10 B4226 മോട്ടോർ സൈക്കിൾ 


പയ്യോളി 


KED 5442 - ഓട്ടോറിക്ഷ 


പേരാമ്പ പോലീസ് സ്റ്റേഷൻ പരിസരം 


20 - 4 - 2011 


പേരാമ്പ് 


KL 07 S 8453 - മോട്ടോർ സൈക്കിൾ 
KL 13 H 6263 ഓട്ടോറിക്ഷ 


29th MARCH 2011 ] 


POLICE DEPARTMENT 


- 46 


(1) 


(2) 


(5) 


- 6 അത്തോളി 


കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ പരിസരം 23 - 4- 2011 


KEZ 2498 ഓട്ടോറിക്ഷ 
KL 11 K 750 - മോട്ടോർ സൈക്കിൾ 
KL 11 K 7205 - ,, 


7 ബാലുശ്ശേരി 


ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിസരം 


25 - 4 - 2011 


| KL 11 X3712 - മോട്ടോർ സൈക്കിൾ 
രജിസ്റ്റർ നമ്പർ ഇല്ലാത്ത മോട്ടോർ സൈക്കിൾ 
KL 11 4926 ഓട്ടോറിക്ഷ 
രജിസ്റ്റർ നമ്പർ ഇല്ലാത്ത മിനി ഗുഡ്സ് 
KL 11 L299 - ഓട്ടോറിക്ഷ 


- 8 കൊയിലാണ്ടി 


രജിസ്റ്റർ നമ്പർ ഇല്ലാത്ത മോട്ടോർ സൈക്കിൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ പരിസരം 23 - 4- 2011 
KL 11 N 370 
KL 186531 
KL117538 - 


9 താമരശ്ശേരി 


താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിസരം 


26 - 4 - 2011 


KL 11 H8101 - മോട്ടോർ സൈക്കിൾ 
KL 14 L 4495 - - ഓട്ടോറിക്ഷ 
KL9F 1605 - മോട്ടോർ സൈക്കിൾ 
KL 10P 2582 - കാലിബർ 


10 


കൊടുവള്ളി 


താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിസരം 


| 26 - 4 - 2011 


KL 18A2591 - മോട്ടോർ സൈക്കിൾ 
KL 8J 3127 
KL 04C 3799 - മാരുതി കാർ 


ലേലം രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്നതാണ്. 


ലേലത്തിൽപങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല ദിവസം ലേല സ്ഥലത്ത്കൃത്യമായി ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിനു 
മുമ്പായിതാഴെ കാണിച്ച രീതിയിൽ ഇ . എം . ഡി . അടയ്ക്കേണ്ടതുമാണ്. 


ഇരുചക്ര വാഹനം - 500. 


മുച്ചക്ര വാഹനം - 1, 000. 


ലൈറ്റ് വാഹനം 2, 000. 


ഹെവി വാഹന -- - 3,000. 


ലേലം ലഭിക്കാത്തവർക്ക് ഇ . എം. ഡി .തുക അപ്പോൾതന്നെ തിരിച്ചുനൽകുന്നതാണ്. 


ലേലത്തിന് വച്ച് വാഹനങ്ങൾ ലേലത്തിനു മുമ്പുള്ള 10 പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകുന്നേരം 
5 മണിക്കുമിടയിൽ ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ്ഓഫീസർമാരുടെ അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 


ലേലം കൊണ്ട ആൾ ലേല ദിവസംതന്നെ ലേല തുകയുടെ 50 % ഉടനെ അടയ്ക്കേണ്ടതും ബാക്കി തുക 10 ദിവസത്തിനകം 
അടച്ച് വാഹനം കൈപ്പറ്റേണ്ടതുമാണ്. 


ലേലം കൊള്ളുന്ന ആൾ ലേലതുകയുടെ4 % വാറ്റുനികുതിയും 1 % സെസ്സും അടയ്ക്കേണ്ടതാണ്. 

- കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേലം 
നിർത്തിവയ്ക്കാനോ ലേല തീയതിയിൽ മാറ്റം വരുത്തുവാനോ അധികാരമുണ്ടായിരിക്കും. 


മേൽ നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ പ്രവൃത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക്കൂട്ടുന്നതും വസ്തുക്കൾപുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 


ജില്ലാ പോലീസ് ആഫീസ്, 
കോഴിക്കോട് റൂറൽ, വടകര . 


( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


47 


29th MARCH 2011 ] 

POLICE DEPARTMENT 
ലേല പരസ്യം 

അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. കവറിനു മുകളിൽ “ വാഹന 

ലേലത്തിനുള്ള ടെണ്ടർ വാഹന നമ്പർ...... എന്ന് പ്രത്യേകം 
നമ്പർ ഇ2- 22317/ 2008/ വ . 

2011 മാർച്ച് 14 . 

രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ 

ലേല സ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകേണ്ടതാണ്. 
-- വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ അധീനതയി 
ലുള്ളതും പൂത്തൂർവയൽ സായുധസേനാ ക്യാമ്പിൽ സൂക്ഷിച്ചി 

ലേലം അ വ സാ നി ച്ചാലുടൻ ദർഘാസു കൾ 

തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണ് കൂടുതൽ 
ട്ടുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ താഴെ 

തുക കാണുന്നത് അയാൾക്ക് ലേലം താൽക്കാലികമായി 
പറയുന്ന വാഹനങ്ങൾ 2011 ഏപ്രിൽ 26 പകൽ 11 മണിക്ക് 

ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ 
പ്രസ്തുത സേനാ ക്യാമ്പിൽവെച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ 

സംഖ്യയുടെ പകുതി തുക ( നിരതദവ്യം കഴിച്ച്) ലേലം 
വഴി വിൽപ്പന നടത്തുന്നതാണ്. 

കൊണ്ടയാൾ ലേല സ്ഥലത്തുവെച്ച്തന്നെ അടച്ച് രശീതി 
കമ വാഹനത്തിന്റെ പേരും മോഡൽ നിരതദ്രവ്യം 

വാങ്ങേ ണ്ട താ ണ് . ലേലം/ ടെണ്ടർ സ്ഥിര പ്പെ ടു ത്തിയ 
നമ്പർ - രജിസ്റ്റർ നമ്പരും 

ഉത്തരവ് കിട്ടിയാലുടൻ ബാക്കി തുകയും നിയമാനുസൃതമുള്ള 

വിൽപ്പന നികുതിയും അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ 
ജീപ്പ് - കെ . എൽ. 12 5956 1995 8, 000 

വാഹ ന ങ്ങ ൾ നീക്കം ചെയ്യേണ്ടതുമാ ണ് . ഏതെങ്കിലും 

കാരണവശാൽ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ 
ജീപ്പ് - കെ . എൽ. 12 5949 1995 

8,000 

ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച 
ജീപ്പ് കെ . എൽ. 12 8886 1996 8,500 

തുക സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും വാഹനങ്ങൾ 

പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ 
ജീപ്പ് - കെ . എൽ. 12 8887 

6,500 

ഏതെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതും മുൻ ലേലക്കാര 
ജീപ്പ് - കെ . എൽ. 01 എം 9971 1998 9 , 000 

നിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് 

മുൻലേലക്കാരൻ അവകാശിയല്ലാതാകുന്നതുമാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ 

മേൽകാണിച്ചിരിക്കുന്ന വാഹനങ്ങൾ പരിശോധിക്കണമെന്നു 
സമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു ള്ള വർ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ ഓഫീസ് സമയത്ത് 
മണിക്കൂർ മുൻപ് മേൽപ്പറഞ്ഞ ഓരോ വാഹനത്തിനും നിശ്ചയി (11 പൂർവ്വാഹ്നം മുതൽ 4 അപരാഹ്നം വരെ) വയനാട് ജില്ലാ 
ച്ചിട്ടുള്ള നിരതദ്രവ്യം ലേല സമയത്ത് അടച്ച് രസീത് വാങ്ങേണ്ട 

പോലീസ് മേധാവിയുടെ അനുമതു യോടു കൂടി സായുധ 
താണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ട വർക്ക് 

സേനാ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാണ്ടന്റുമായി ബന്ധപ്പെട്ട് 

പരിശോധിക്കാവുന്നതാണ്. 
തങ്ങൾ അടച്ച നിരതദ്രവ്യം തിരിച്ചുകൊടുക്കുന്നതാണ്. സീൽ 
ചെയ്ത കവറിൽ ദർഘാസുകൾ (ഓരോ വാഹനത്തിനും 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 

കാരണമോ കാണിക്കാതെ ലേല തീയതി മാറ്റി വയ്ക്കുന്നതിനോ 
പ്രത്യേകം) നേരിട്ടോ തപാൽമാർഗ്ഗമോ ജില്ലാ പോലീസ് 

ലേലി ടെണ്ടർ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം 
മേധാവി, ജില്ലാ പോലീസ് ഓഫീസ്, കൽപ്പറ്റ, വയനാട് ജില്ല 

വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഉണ്ടായിരിക്കുന്നതു 
എന്ന വിലാസത്തിൽ 2011 ഏപ്രിൽ 20 -ാം തീയതി വൈകുന്നേരം 

മാണ്. 
3 മണിക്ക് മുമ്പ് കിട്ട ത്ത ക്ക വണ്ണം അയ യ് ക്കേ ണ്ട താ ണ് . 
ദർഘാസിനോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ ജില്ലാ പോലീസ് ഓഫീസ്, 
നിന്നും ജില്ലാ പോലീസ് മേധാവി, വയനാട് ജില്ലയുടെ പേരിൽ വയനാട്, 

( ഒപ്പ്) 
വാങ്ങിയിട്ടുള്ള നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് കൽപ്പറ്റ നോർത്ത്. 

ജില്ലാ പോലീസ് മേധാവി. 


1996 


